7 


( 3 ) 


Varkala Taluk 


നമ്പർ ബി4-1510 / 2021 . 


2020 നവംബർ 19 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി2-12126 / 2020 . 


2021 ജനുവരി 18 . 


ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേ ജിൽ 
സുജിത്ത് നിവാസിൽ സുരേഷ് കുമാർ 1-11-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ലിംല , വി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടയ്ക്കാവൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡു 
കളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ സുരേഷ് കുമാർ 
1-11-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


വർക്ക് ല താലൂക്കിൽ നാ വാ യി ക്കുളം വില്ലേ ജിൽ 
കിഴക്കനേല പി . ഒ . , പാരിപ്പള്ളി , സീനത്ത് മൻസിൽ വീട്ടിൽ 
എം . ഫാത്തിമാ ബീവി എന്ന വർ 23 -12 -2014 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ നാവാ യി ക്കുളം വില്ലേ ജിൽ കിഴക്കനേല പി . ഒ . , 
പാരിപ്പള്ളി , ഹിറ വീട്ടിൽ മുബാറക്ക് , എ . എം . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട് 

വില്ലേ ജാഫീസർമാർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
എം . ഫാത്തിമാ ബീവി 23-12-2014 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതയ്ക്ക് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലിംല , വി . 


ഭാര്യ 


57 


2 


മകൻ 


39 


3 


സുജിത്ത് , എസ് . 
സുജീഷ് , എസ് . 
സുജിത , എസ് . 


33 


35 


4 


മകൾ 


31 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മുബാറക്ക് , എ . എം . 


മകൻ 


53 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വര കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം ഈ പരസ്യം 

കേര ള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധി 
പ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


2 


റസിലത്ത് 


മകൾ 


61 


3 


സീനത്ത് 


59 


4 


മുബീന 


57 


5 


55 


( 4 ) 


താജുന്നിസ 
മുഹമ്മദ് ഇർഷാദ് 


6 


മകൻ 


49 


നമ്പർ ബി4-1509 / 2021 . 


2021 ജനുവരി 19 . 


ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ 
കോണത്തു വിളാകം വീട്ടിൽ ബാബു , ഡി . , സുജന , വി . 
എന്നിവർ 24-8-2018 , 15-8-2017 -ാം തീയതികളിൽ മരണപ്പെട്ടു 
വെന്നും പരേതരുടെ പേരിലുള്ള നിയമാനുസൃത ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുകളുടെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേ ത രുടെ മകൻ 
ബിബിൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ക ട യ് ക്കാ പൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ബാബു , ഡി . , സുജന , വി . എന്നിവർ യഥാക്രമം 24-8-2018 , 
15-8-2017 -ാം തീയതികളിൽ മരണപ്പെട്ടുവെന്നും പരേതർക്ക് 
താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


( പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും 

ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ കക്ഷികളെ 
അ ന ന്തരാവകാശികളാക്കി സാക്ഷ്യ പ്രതം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ 
കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
എന്ന വിവരവും അറിയിക്കുന്നു . 


( 2 ) 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ബിബീഷ് , ബി . 


മകൻ 


34 


2 


ബിബിൻ 


മകൻ 


32 


( പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1- 2-0 കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി2-12125 2020 . 

2021 ജനുവരി 18 . 
വർക്കല താലൂ ക്കിൽ നാവാ യി ക്കുളം വില്ലേ ജിൽ 
കിഴക്കനേല പി . ഒ . , പാരിപ്പള്ളി , സീനത്ത് മഹൽ വീട്ടിൽ 
അബ് ദുൾ ഷുക്കൂർ എന്നയാൾ 2-6-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ നാവായിക്കുളം വില്ലേജിൽ കിഴ ക്ക നേല പി . ഒ . , 
പാരിപ്പള്ളി , ഹിറ വീട്ടിൽ മുബാറക്ക് , എ . എം . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

വില്ലേ ജാഫീസർമാർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
അബ്ദുൾ ഷുക്കൂർ , 2-6-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേ തന് 

താഴെപ്പറ യു ന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


ബന്ധ പ്പെട്ട 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


107 


8 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 4 ) 


നമ്പർ 


ബന്ധം 


നമ്പർ ബി2-4735 / 2020 . 


2021 ജനുവരി 20 . 


1 


മുബാറക്ക് , എ . എം . 


മകൻ 


53 


2 


റസിലത്ത് 


മകൾ 


61 


3 


സീനത്ത് 


59 


3 3 


4 


മുബീന 


57 


5 


താജുന്നിസ 


55 


3 3 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ വർക്കല പി . ഒ . , 
കണ്ണംബ , ജോഷ് നിവാസ് വീട്ടിൽ വിജയമ്മ , ബി . എന്നവർ 
13-8-2014 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ അനന്ത 
രാവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ വർക്കല വില്ലേജിൽ , വർക്കല പി . ഒ . , കണ്ണംബ , ജോഷ് 
നിവാസ് വീട്ടിൽ ജോഷ്കുമാർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വർക്കല വില്ലേജാഫീസർ അവകാശ മൊഴി രേഖപ്പെടുത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും വിജയമ്മ , ബി . , 13-8-2014 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെപ്പറയു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


6 


മുഹമ്മദ് ഇർഷാദ് 


മകൻ 


49 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും 

ജീവിച്ചിരിപ്പില്ല . ) 


പക്ഷം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ കക്ഷികളെ 
അനന്തരവകാശികളാക്കി സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ള 

ഈ 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ കാലാവധി 
കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല എന്ന 
വിവരവും അറിയിക്കുന്നു . 


നമ്പർ 


ബന്ധം 


1 


ജോഷ്കുമാർ 


മകൻ 


45 


2 


ജോയികുമാർ 


42 


9 3 


( 3 ) 


നമ്പർ ബി2-4736 2020 . 


2021 ജനുവരി 21 . 


( പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും 

ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 - ഉം 2 ഉം 

കക്ഷികള 
അ ന ന്ത രാവകാശികളാക്കി സാക്ഷ്യപത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ കാലാവധി 
കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല എന്ന 
വിവരവും അറിയിക്കുന്നു . 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ വർക്കല പി . ഒ . , 
കണ്ണംബ , ജോഷ് നിവാസ് വീട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ 
എന്നയാൾ 1-8-2008 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആവ ശ്യ ങ്ങൾക്കും വേണ്ടി നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ വർക്കല വില്ലേ ജിൽ , വർക്കല പി . ഒ . , 
കണ്ണംബ , ജോഷ് നിവാസ് വീട്ടിൽ ജോഷ്കുമാർ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ വർക്കല വില്ലേജാഫീസർ അവകാശ മൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖ കളും മര ണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
ഗോപാലകൃഷ്ണൻ നായർ 1-8-2008 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


നമ്പർ ബി2-8696 / 2020 . 


2021 ജനുവരി 20 . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


വർക്കല താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ മൂതല പി . ഒ . , 
പള്ളിക്കൽ , ആർ . എസ് . മന്ദിരം വീട്ടിൽ രഘു നാഥകുറുപ്പ് 
എന്നയാൾ 12-8-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആവ ശ്യ ങ്ങൾക്കും വേണ്ടി നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ പള്ളിക്കൽ വില്ലേ ജിൽ മൂതല പി . ഒ . , 
പള്ളിക്കൽ , ആർ . എസ് . മന്ദിരം വീട്ടിൽ ഹരികൃ ഷ്ണൻ , 
ആർ . 

എസ് . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ പള്ളിക്കൽ 
വില്ലേ ജാഫീ സർ അ വ കാശ മൊഴി രേഖപ്പെടുത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും രഘുനാഥകുറുപ്പ് , 12-8-2020 -ാം 
തീയതി മര ണ പ്പെട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


1 


ജോഷ്കുമാർ 


മകൻ 


45 


2 


ജോയികുമാർ 


42 


33 


1-0 


2-0 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും 

ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 

കക്ഷികള 
അ ന ന്ത രാവകാശികളാക്കി സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ കാലാവധി 
കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല എന്ന 
വിവരവും അറിയിക്കുന്നു . 


1 


പൊന്നമ്മ 


മാതാവ് 


89 


2 


സുഭദ്രാമ്മ 


ഭാര്യ 


56 


3 


ഹരികൃഷ്ണൻ , ആർ . എസ് . 


മകൻ 


27 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ) 


108 


9 


SCHEDULE 


SI . 


Relationship 


Age 


Name of the 
legal heirs 


No. 


with the deceased 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികളെ 
അ ന ന്ത രാവകാശികളാക്കി സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ 
കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല 
എന്ന വിവരവും അറിയിക്കുന്നു . 


1 


Omana , V. N. 


Wife 


72 


2 


Kartik Kumar 


Son 


38 


The Parents and an unmarried son named Jayakrishnan 


( 6 ) 


of the deceased are not alive . 


നമ്പർ ബി2-10531 / 2020 . 


2021 ജനുവരി 20 . 


Objections if any against the issuance of Legal 
Heirship Certificate to the above said 2 persons has to be 
filed in persons before the undersigned within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated applications and those sent by post will 


not be considered . 


വർക്കല താലൂക്കിൽ മണമ്പൂർ വില്ലേജിൽ പെരുകുളം പി . ഒ , 
പുത്തൻ വീട്ടിൽ ശങ്കരൻപിള്ള എന്നയാൾ 25-6-2014 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
എൽ . എ . എൻ . എച്ച് ഓഫീസിൽ ഹാജരാക്കുന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ മണമ്പൂർ വില്ലേജിൽ പെരുംകുളം പി . ഒ . , അർജുൻ 
വിലാസം വീട്ടിൽ സജീവ് സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
വില്ലേ ജാഫീ സർ മാർ 

മൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖ കളും മര ണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
ശങ്ക രൻ പിള്ള , 25 -6-2014 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പര തന് താഴെ പ്പറ യു ന്ന 

അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


ബന്ധ പ്പെട്ട് 


( 8 ) 


അ വ കാ ശ 


No. E2-11622 / 2020 . 


18th January 2021 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


Notice is hereby given all to whom it may concern 
that Thulasi , K. , w / o Udayan , Charuvilaputhen Veedu , 

, w / o , , 
Kallarakonam , Pakalkuri P. 0. , Pallikal Village , Varkala 
Taluk , Thiruvananthapuram District in Kerala State has 
applied for a Legal Heirship Certificate produced for 
availing death compensation from abroad and other 
purposes due to her son Unni , U. T. who died on 


നമ്പർ 


ബന്ധം 


1 


സജീവ് 


മകൻ 


47 


2 


സരിത 


മകൾ 


45 


3 


മല്ലിക 


44 


11-7-2020 . 


33 


Enquiries conducted through the Village Officer , 
Pallickal reveals that the following person is the legal heir 


of the deceased Unni , U. T. 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . ) 

ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികളെ 
അ ന ന്ത രാവകാശികളാക്കി സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ 
കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
എന്ന വിവരവും അറിയിക്കുന്നു . 


SCHEDULE 


Relationship 


Age 


Name of the 
legal heir 


with the deceased 


Thulasi , K. 


Mother 


41 


( 7 ) 


( The father of the deceased is not alive ) 


No. E2-10133 / 2020 . 


16th January 2021 . 


Notice is hereby given all to whom it may concern 
that Omana , V. N. , Nataraja Guru Mandiram , Teachers 
Colony , Sreenivasapuram P. O. , Varkala Village , Varkala 

, , 
Taluk , Thiruvananthapuram District in Kerala State has 
applied for a Legal Heirship Certificate produced for 
availing pension and other purposes due to her husband 
K. Sudheendran who died on 15-4-2020 . 

. 


Objections if any against the issuance of legal 
heirship certificate to the above said 1 person has to be 
filed in persons before the undersigned within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated applications and those sent by post will 
not be considered . 

. 


Enquiries conducted through the Village Officer , 
Varkala reveals that the following persons are the legal 
heirs of the deceased K. Sudheendran . . 


( Sd . ) 


Taluk Office , , 
Varkala . . 


Tahsildar . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


179 


